Kerala Gazette No. 24 dated 13th June 2017 . 
PART I 


- 0 
सत्यमेव जयते 


( 


GOVERNN 


NMENT OF KE 


6 


KERALA 


GOVERNOR S SECRETARIAT 


KERALA RAJ BHAVAN 


ലേല നോട്ടീസ് 


നമ്പർ ജി . എച്ച്. 7 -267 / 2017. 


തിരുവനന്തപുരം, 2017 മേയ് 23. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കേരള രാജ്ഭവനിലെ ഗവർണറുടെ സെകട്ടറി 
പരസ്യപ്പെടുത്തുന്നത്. 


- ടി ആഫീസിലെ സർവ്വേ റിപ്പോർട്ട് നമ്പർ കെ . രാജ്- 01/ 2017 - ൽ പറയുന്ന 
സാധനങ്ങൾ ( വാഹനങ്ങളുടെ സ്പെയർ പാർട്ട്സ്, ടയറുകൾ) മൊത്തമായി 2017 ജൂലൈ 
മാസം 10 -ാം തീയതി പകൽ 12 മണിക്ക് ടി ആഫീസിന്റെ ഗാരേജിൽവച്ച് പരസ്യമായി 
ലേലം ചെയ്യുന്നതിന് രാജ് ഭവനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ( സിവിൽ) - നെ 
ചുമതലപ്പെടുത്തിയിരിക്കുന്നു . ഏതെങ്കിലും കാരണത്താൽ സർക്കാർ ടി ദിവസം പൊതു 
അവധി പ്രഖ്യാപിച്ചാൽ പ്രസ്തുത ലേലം തൊട്ടടുത്ത ദിവസം ഇതേ സമയം 
നടത്തുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് ഒരു മണിക്കൂർ മുമ്പായി 
- 350 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേല വസ്തുക്കൾ, ലേലത്തിൽപങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ, മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി ലേലത്തിന് മുമ്പ്കണ്ട് 
ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. 


- ലേലം ഏറ്റവും കൂടു തൽ വിളി ക്കു ന്ന ആളിന്റെ നിര ത ദ വ്യം കഴിച്ച് 
ബാക്കിയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാൽ ഉടൻ മടക്കി നൽകുന്നതും ലേലം 
ഉറപ്പിച്ച ആൾ നിരതദ്രവ്യം കഴിച്ച് ബാക്കിതുകയും നിയമ പ്രകാരമുള്ള വിൽപ്പന 
നികുതിയും അടച്ച് അന്നേ ദിവസം 3 മണിക്കു മുമ്പ് രസീത് കൈപ്പറ്റേണ്ടതും 
ആകുന്നു . 


ലേലം സ്ഥിര പ്പെടു ത്തി യുള്ള കൽപന ക ഴി ഞ്ഞാൽ ലേ ക്കാ രൻ സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ ലേല സാധനങ്ങൾ അന്നേ ദിവസം നീക്കം ചെയ്യേണ്ടതാകുന്നു . 
അല്ലാത്തപക്ഷം ലേലം വിളിച്ച ആളുടെ നിരതദ്രവ്യവും ലേലത്തുക കെട്ടിയിട്ടുണ്ടെങ്കിൽ 
അതും തിരികെ നൽകുന്നതല്ല. കൂടാതെ പുനർ ലേലത്തിന് ഈടാക്കുന്ന നഷ്ടവും 
ഈയാളിൽനിന്നും ഈടാക്കുന്നതാണ്. 


- ടി ലേലത്തിന് ഇപ്പോൾ നിലവിലുള്ള എല്ലാ നിയമങ്ങളും ബാധകമാണ്. കൂടാതെ 
ഉചിതമെന്നു തോന്നിയാൽ ഈ ലേലം ഒരു കാരണവും കൂടാതെ റദ്ദ് ചെയ്യുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. ലേലത്തെ 
സംബന്ധിച്ച് കൂടുതൽ വിവ ര ങ്ങൾ ടി ആഫീസിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


ഗവർണേഴ്സ് ഹൗസ്ഹോൾഡ്, 
കേരള രാജ്ഭവൻ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഗവർണറുടെ സെക്രട്ടറി. 


